Kerala Gazette No . 35 dated 26th August 2008 . 
PART III 


STORES PURCHASE 


Forest Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി - 3749 / 08. 

2008 ആഗസ്റ്റ് 6. 
കേരള ഗവർണ്ണർക്കുവേണ്ടി നിലമ്പൂർസൗത്ത് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്ത് സ്ഥാപിക്കുന്നതിന് 
സർക്കാർ സംരംഭങ്ങളിൽ ഉടമസ്ഥതയിൽ വിജയകരമായി 
വൈദ്യുതി കമ്പിവേലി സാമഗ്രികൾ വിതരണം ചെയ്യുകയോ 
നിർമ്മിക്കുകയോ ചെയ്തിട്ടുള്ള 2 വർഷത്തിൽ കുറയാതെ 
പ്രവൃത്തി പരിചയമുള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽനിന്നും 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ടി വൈദ്യുതി കമ്പിവേലികൾക്ക് 2 വർഷത്തെ സുരക്ഷാപ്രതം 
കരാ റു കാ രൻ നൽ കേ ണ്ട താ ണ് . പവ്യ ത്തി യു ടെ യും 
ഉപയോഗിക്കുന്ന സാമഗ്രികളുടെയും ഗുണമേന്മ സംബന്ധിച്ച് 
സർട്ടിഫിക്കറ്റുകൾ കരാറുകാരൻ യഥാസമയം സമർപ്പിക്കേണ്ട 
താണ്. ദർഘാസിൽ പങ്കെടുക്കുന്ന കരാറുകാരന്/ സ്ഥാപനത്തിന് 
മൂല്യവർദ്ധിത നികുതി, ഇൻകം ടാക്സ് രജിസ്ട്രേഷനുകൾ ഇവ 
നിർബന്ധമാണ്. ദർഘാസുകൾ 28 - 8- 2008 - ന് ഉച്ചയ്ക്ക് 1 മണി 
വരെ വിതരണം ചെയ്യുന്നതും വൈകുന്നേരം 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകിട്ട് 4 മണിക്ക് താഴെ 
ഒപ്പുവെച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽവെച്ച് ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
ആഫീസറോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടു ത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥനോ ദർഘാസുകൾ തുറന്ന് പരിശോ ധി 
ക്കുന്നതാണ്. നിശ്ചിത ദിവസം ഏതെങ്കിലും കാരണത്താൽ 
അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം 3 മണിവരെ 
സ്വീക രിക്കു ന്നതും 4 മണിക്ക് ദർഘാസ് തുറ ക്കു ന്ന തു 
മായിരിക്കും. 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + മൂ . വ . നി . 
ദർഘാസ് തീയതി- - 28 - 8 - 2008. 
ജോലി തീർക്കേണ്ട കാലാവധി - 1 മാസം. 

മേൽപ്പറഞ്ഞ അടങ്കൽ തുകകൾ ഏകദേശം മാത്രമാണ്. 
യഥാർത്ഥ തുക ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 
ഫ ണ്ടിന്റെ ലഭ്യത യ്ക്ക നു സ രിച്ച് പ്രവൃത്തികൾ പരി മി ത 
പ്പെടുത്തുന്നതായിരിക്കും. 

നിരതദ്രവ്യം നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ പേരിൽ ദേശസാത്കൃത ബാങ്കിൽ നിന്നെടുക്കുന്ന 
ഡി . ഡി . യായി മാത്രം സ്വീക രി ക്കു ന്ന താ ണ് . ഓരോ 
പ്രവൃത്തിക്കും പ്രത്യേകം പ്രത്യേകം ദർഘാസുകൾ സമർപ്പി 
- ക്കേണ്ടതാണ്. കവറിനുമുകളിൽ ജോലിയുടെ പേര് കൃത്യമായി 
രേഖപ്പെടുത്തേണ്ടതാണ്. 

- ദ ർ ഘാസ് ( പമാ ണ ങ്ങളും മറ്റു വിശദ വിവ ര ങ്ങളും 
- ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീ സ ർ നില മ്പൂർ സൗത്ത് 
ഡിവിഷന്റെ കാര്യാലയത്തിൽ നിന്നോ കരുളായി, കാളികാവ് 
റെയിഞ്ചാഫീസുകളിൽ നിന്നോ അന്വേഷിച്ചാൽ അറിയാവുന്ന 
താണ്. ഫോൺ 04931 - 220392 , 27 0296 , 245720 ) ദർഘാസ് 
പ്രമാണത്തിന്റെ വില രൊക്കം പണമായി ( മടക്കി കൊടുക്കുന്ന 
തല്ല ) അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാ ത്തതാകു ന്നു . ദർ ഘാസി നോ ടൊപ്പം 
- 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പു വെച്ച് ഒരു പാഥ മിക 
ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. മേൽ നിബന്ധനകൾ 
പ്രകാരമല്ലാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്ന 
താണ്. കേരള വനം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പുകളുടെ 
ദർഘാ സു കളെ സംബ ന്ധിച്ച എല്ലാ വ്യവസ്ഥകളും ഈ 
പ്രവൃത്തികൾക്കും ബാധകമാണ്. അപൂർണ്ണവും നിശ്ചിത 
സമയത്ത് ലഭി ക്കാ ത്ത തു മായ ദർഘാ സു കൾ കാരണം 
ബോദ്ധ്യ പ്പെടുത്താതെ നിരസിക്കു ന്ന തിനുള്ള അധികാരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. മറ്റ് 
നിബന്ധനകൾ ടെണ്ടർ ഫോറത്തിനൊപ്പം ലഭിക്കുന്നതാണ്. 


ക്രമ 
നമ്പർ 


ജോലിയുടെ പേരും 
- ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


- ( ഒപ്പ്) 


ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസ്, 
നിലമ്പൂർ സൗത്ത് ഡിവിഷൻ. 


ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ. 


10, 000 


Ground Water Department 

ദർഘാസ് പരസ്യം 


കരുളായി റെയിഞ്ചിലെ 2008 തേക്ക്പ്ലാന്റേഷൻ 
പുലിമുണ്ട(1956 FFA ) ക്കു ചുറ്റും 4.50 കിലോ 
മീറ്ററിൽ സോളാർ ഫെൻസിങ്ങ് - 

രൂപ് 3,85, 000 
2 കരുളായി റെയിഞ്ചിലെ 2008 തേക്ക്പ്ലാന്റേഷൻ 

പുലിമുണ്ട(1955 FFA, Bit I & II ) ക്കു ചുറ്റും 
3.50 കിലോമീറ്ററിൽ സോളാർ ഫെൻസിങ്ങ് 
രൂപ 3,07, 000 
- കരുളായി റെയിഞ്ചിലെ 2008 തേക്ക്പ്ലാന്റേഷൻ 
പുലിമുണ്ട ( 1955 FFA, Bit III ) ക്കു ചുറ്റും 3.50 
കിലോമീറ്ററിൽ സോളാർ ഫെൻസിങ്ങ് 
രൂപ 3,07, 000 


8 , 000 


നമ്പർ ജി. ഡബ്ലു . ഡി . ഒ. റ്റി./ 516 / 08. 

2008 ആഗസ്റ്റ് 8. 
- കേരള ഭൂജല വകുപ്പ്, തിരുവനന്തപുരം ജില്ലാ ഓഫീസി 
ലേക്ക് ഐ . എസ്. ഐ . മുദ്രയുള്ള 140 എം. എം . പി. വി. സി. 

പെപ്പ് ( 6 കി . ഗ്രാം / സെ . മീ .2) വിതരണം ചെയ്യുന്നതിന് 
അംഗീകൃത ഡീലർമാരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


8,000 


Gaz. No. 35 /2008 /DTP (Stores ). 


അടങ്കൽ തുക 1 ലക്ഷം രൂപ. 

ചാർജ്ജും ഉൾപ്പെടെ 100 രൂപ മണിയോർഡറായോ പണമായോ 

ദർഘാസ് വിലയോടൊപ്പം അയയ്ക്കുകയാണെങ്കിൽ മുദ്രപ്പത്രം 
നിരതദ്രവ്യം - 1 %. 

ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + മൂ . വ . നി. 

- ദർഘാസിൽ പറഞ്ഞിരിക്കുന്ന നിരതദ്രവ്യമായി ദർഘാസിൽ 
ദർഘാസ് ഫോറം ലഭിക്കുന്ന സ്ഥലം ജില്ലാ ഓഫീസ്, 

പറയുന്ന തുകയുടെ2.5 % അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, 
ഭൂജലവകുപ്പ്, ജലവിജ്ഞാനഭവൻ, അമ്പലമുക്ക്, കവടിയാർ പി. 

സെൻടൽ വർക്ക് ഷോപ്പ് ആന്റ് സ്റ്റോഴ്സസ്, ഭൂജ ലവകുപ്പ്, 
ഒ , തിരുവനന്തപുരം. 

കാവനാട്, പി. ഒ , കുരിപ്പുഴ, കൊല്ലം എന്ന വിലാസത്തിൽ 
ദർഘാസ് ഫോറം ലഭിക്കുന്ന തീയതിയും സമയവും - കൊല്ലത്ത് മാറാവുന്നവിധം ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസി 
23 -8 - 2008 മുതൽ 28- 8 - 2008, 1 മണിവരെ. 

നോടൊപ്പം നൽകേണ്ടതാണ്. ദർഘാസ് ദിവസം അവധി 
ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 

ആകുന്നപക്ഷം തൊട്ടടുത്ത ദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 
സമയവും - 28- 8 - 2008, 3 മണിവരെ. 

- ദർഘാസുകൾ റദ്ദ് ചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28 - 8 - 2008, 

- ഉള്ള അവകാശം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ 
3 . 30 മണി. 

നിക്ഷിപ്ത മാ ണ് . കേരള സർക്കാരിന്റെ ദർഘാസുകളെ 

സംബന്ധിച്ച് എല്ലാ നിബ ന്ധ നകളും ഈ ദർഘാസിനും 
അന്നേ ദിവസം അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 

ബാധകമാണ്. 
ദിവസം 3.30 മണിക്ക് ടെണ്ടർ തുറക്കുന്നതാണ്. സർക്കാരിന്റെ 
എല്ലാ നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 

സെൻട്രൽ വർക്ക്ഷോപ്പ് ആന്റ് 

( ഒപ്പ്) 
യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ റദ്ദാക്കുന്നതിനുള്ള 

സ്റ്റോഴ്സ്, കാവനാട് പി . ഒ ., അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 

കൊല്ലം. 

എഞ്ചിനീയർ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 
ഭൂജലവകുപ്പ് ജില്ലാ ആഫീസറുടെ 
കാര്യാലയം, 

( ഒപ്പ്) 

TENDER NOTICE 
തിരുവനന്തപുരം- 03. 

ജില്ലാ ഓഫീസർ. 
No. RL/ E /101/ 08 . 

2nd August 2008. 


ദർഘാസ് പരസ്യം 


Sealed tenders are invited for the supply of the 
Chemicals for Lab use from authorized dealers / 
| manufacturers . 


നമ്പർ 160 / 2008 / ക്യു .എസ് . ഡബ്ല . 

2008 ആഗസ്റ്റ് 6. - 
ഭൂജല വകുപ്പിലേക്ക്താഴെപ്പറയുന്ന കുടിവെള്ള വിതരണ 
പദ്ധതി നടപ്പാക്കുന്നതിന് ( സാധനങ്ങളുടെ വിതരണവും ജോലി 
നടപ്പാക്കലും) വേണ്ടിമുദ്രവച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 
- പൂരിപ്പിച്ച ദർഘാസുകൾ അസി. എക്സി. എഞ്ചിനീയർ, 
സെൻട്രൽ വർക്ക് ഷോപ്പ് ആന്റ് സ്റ്റോഴ്സ്, ഭൂജല വകുപ്പ്, 
കാവനാട് പി . ഒ., കുരിപ്പുഴ, കൊല്ലം എന്ന വിലാസത്തിൽ 
ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി മുദ്രവച്ച കവറിൽ 
സമർപ്പിക്കേ ണ്ട താ ണ് . വൈകി എത്തുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 

കൈമാറ്റം ചെയ്യാവുന്നതല്ല. 2-9-2008 - ന് ഉച്ചയ്ക്ക് 1 മണി വരെ 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോറങ്ങൾ 
2 - 9 - 2008 - ന് ഉച്ചകഴിഞ്ഞ് 2 മണി വരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് ഹാജരാകുന്ന 
കരാറുകാരുടെയോ അവരുടെ അംഗീകൃത ഏജന്റുമാരുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 

വിവരണം - ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വട കോട് 
പാറയിടുക്ക് ഭാഗത്ത് കുടിവെള്ള സ്കീം നടപ്പിലാക്കൽ 
( സ്കീമിനു വേണ്ടി സാധനങ്ങളുടെ വിതരണവും ജോലി 
നടപ്പാക്കലും) 

നിരതദ്രവ്യം -- 2.5 %. 
- ഒറി ജി നൽ ദർഘാസ് ഫോറ ത്തിന്റെ വില 
രൂപ 400 + നികുതി. 

ഡ്യൂപ്ലിക്കേറ്റ് ദർ ഘാസ് ഫോറത്തിന്റെ വില 
രൂപ 200 + നികുതി. 

കേരള സർക്കാരിന്റെ 50 രൂപ മുദ്രപത ത്തിൽ ഒരു 
പ്രാഥമിക ഉടമ്പടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
കേരളത്തിന് പുറത്തു നിന്നുള്ള സ്ഥാപനങ്ങൾക്കും വ്യക്തി 
കൾക്കും മുദ്രപ്പത്രം ആവശ്യമെങ്കിൽ പ്രതവിലയും തപാൽ 


Quantity - As per specification . 
PAC - Rs. 80, 000 . 
EMD - 1 %. 
Cost of original tender form - Rs. 400 + ST. 
Cost of duplicate tender form - Rs. 200 + ST. 

The tender should be superscribed with tender 
No. and name of the item in sealed cover addressed to 
The Executive Chemist , Regional Analytical Laboratory , 
Ground Water Department, Civil Station , Kakkanad , 
Ernakulam - 682 030 . Late tenders will not be accepted . 
The tenders will be opened on 16 - 9 - 2008 at 3 p .m . in the 
presence of the tenderers or their authorized 
representatives who may be present at that time. Sale of 
tender forms will start with effect from 18 -8 - 2008 , 
11 a .m . and will be closed at 12 Noon on 16 - 9 - 2008 . 
The tenders should reach the undersigned on or before 
2 p . m . on 16 -9 - 2008 . 

Intending tenderers may give application to the 
Executive Chemist, Regional Analytical Laboratory , 
Ground Water Department, Civil Station , Kakkanad , 
Ernakulam -682 030 to obtain the requisite tender forms. 
Application for the tender form should be accompanied 
by a Cash remittance /Money Order in favour of the 
Executive Chemist, Regional Analytical Laboratory , 
Ground Water Department, Civil Station , Kakkanad , 
| Ernakulam -682 030 at the price fixed for a tender form / set 

of forms and it is not refundable under any 
circumstances. Cheques, Draft or Postal Orders will not 
be accepted towards the cost of tender forms. No tender 


forms will be sent by V . P. P. Duplicate tender forms, if 
required will be issued on payment . An Earnest Money 
Deposit of 1 % of the total value has to be submitted 
along with the tender offer. 

An agreement in Kerala Stamp Paper worth Rs. 50 
(Rupees Fifty only ) should be submitted with each tender 
form . Stamp paper will be supplied outside Kerala with 
tender forms on payment of Rs. 75 ( Rupees Seventy five 
only ) (Rs. 50 for stamp paper and Rs . 25 for postal and 
incidental charges) which may be remitted by money order 
along with cost of tender forms. 

All Government rules prevailing will be applicable to 
the tender. Due to any reason if the tender opening day 
is declared a holiday, the tenders will be opened on the 
next working day. The Executive Chemist is empowered to 
cancel tender without assigning reasons thereof. 

-- കേരള ഭൂജല വകു പ്പ്, അന ലിറ്റിക്കൽലബോറട്ടറി, 
എറ ണാ കു ള ത്തേക്ക് ലാബിന്റെ ആവ ശ്യ ത്തി ലേ ക്കാ യി 
രാസവ സ് തു ക്കൾ വിതരണം ചെയ്യു ന്ന തി ന് യഥാർത്ഥ 
നിർമ്മാതാ ക്കൾ| അ വ രുടെ അംഗീകൃത വിത ര ണ ക്കാർ 
എന്നി വ രിൽ നിന്നും മുദ്രവച്ച ദർഘാസു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


നൽകുന്നതിലേക്ക് 75 രൂപ മണിയോർഡറായി ടെണ്ടർ ഫോറ 
ത്തിന്റെ വിലയോടൊപ്പം നൽകേണ്ടതാണ്. ഇതിൽ 25 രൂപ 
പോസ്റ്റൽ ചാർജ്ജിനാണ്. ചെക്കുകൾ പോസ്റ്റൽ ഓർഡറുകൾ/ 
ബാങ്ക് ഡാറ്റുകൾ മുതലായവ ദർഘാസ് ഫോറത്തിന്റെ 
വില യായി സ്വീക രി ക്കു ന്ന ത ല്ല . ദ ർ ഘാസ് ഫോറ ങ്ങ ൾ 
വി . പി. പി . ആയി അയയ്ക്കു ന്ന ത ല്ല . നിര ത ദ വ്യ മായി 
അടങ്കൽ തുകയുടെ 1 % ദർഘാസിന്റെ കൂടെ സമർപ്പിക്കേണ്ട 
താ ണ്. ദർഘാസുകൾ യാതൊരു കാരണവും കൂടാതെ 
റദ്ദാക്കാനുള്ള അധികാരം എക്സിക്യൂട്ടീവ് കെമിസ്റ്റിൽ നിക്ഷിപ്ത 
മാണ്. ദർഘാസ് തുറക്കുന്ന ദിവസം അവധി ദിവസമായി 
പഖ്യാ പി ക്ക പ്പെട്ടാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


| ( Sd .) 
Regional Analytical Laboratory , Executive Chemist, 
Ground Water Department, (For and on behalf of the 
Ernakulam . 

Governor of Kerala ). 


Health Services Department 


TENDER NOTICE 
No . A2 -590 /08/ RIO . 

- 23rd July 2008 . 
Sealed tenders are invited for the supply of the 
Binocular Indirect Ophthalmo Microscope with 
Stereoscopic Image Invertor to the Regional Institute of 
Ophthalmology , Government Ophthalmic Hospital , 
Thiruvananthapuram . 


ദർഘാസ് നമ്പർ ആർ. എൽ. ഇ / 101/ 08 . 
അടങ്കൽ തുക - രൂപ 80,000. 
നിരതദ്രവ്യം - 1 %. 
അളവ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച്. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 400 + വി. നി . 

പകർപ്പ് രൂപ 200 + വി. നി . 
ദർഘാസ് ഫോറ ത്തിന്റെ വില രൊക്ക മാ യോ 
മണിയോർഡർ ആയോ ( തിരിച്ചു നൽകു ന്ന തല്ല ) അടച്ച് 
ഒറി ജി നൽ നിർമ്മാ താ ക്കൾ| അ വരുടെ അംഗീകൃത 
വിതരണക്കാർ ഏജന്റുമാർ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് 
സഹിതം ആ വ ശ്യ പ്പെട്ടാൽ, എക് സി ക ട്ടീവ് കെമി സ്റ്റ് , 
റീജിയണൽ അനലിറ്റിക്കൽ ലാബ്, ഭൂജല വകുപ്പ്, സിവിൽ 
സ്റ്റേഷൻ, കാക്ക നാട്, എറണാ കു ളം - 30 എന്ന വിലാ സ 
ത്തിൽനിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല . പൂരിപ്പിച്ച അസ്സൽ ദർഘാസ് ഫാറങ്ങൾ 
കവറിനുള്ളിൽ മുദ്രചെയ്ത് കവറിൽ ദർഘാസ് നമ്പരും ഏത് 
വകകൾക്ക് ഉള്ളതാണെന്നും രേഖപ്പെടുത്തി എക്സിക്യൂട്ടീവ് 
കെമിസ്റ്റ്, റീജിയണൽ അനലിറ്റിക്കൽ ലാബ്, ഭൂജല വകുപ്പ്, 
സിവിൽ സ്റ്റേ ഷൻ, കാക്ക നാട്, എറ ണാ കു ളം - 30 എന്ന 
വിലാസത്തിൽ 16 - 9 - 2008 - ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി 
എത്തിക്കേണ്ടതാകുന്നു . താമസിച്ചുകിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണ വശാലും സ്വീകരിക്കുന്നതല്ല. മുദ്രവച്ച 
ദർഘാസുകൾ 16 - 9 - 2008 വൈകിട്ട് 3 മണിക്ക് സന്നിഹിതരായ 
ദർഘാസുകാരുടെയോ അവരുടെ അംഗീകൃത പ്രതിനിധി 
കളു ടെയോ സാന്നിദ്ധ്യ ത്തിൽ തുറന്ന് പരി ശോ ധി 
ക്കുന്നതാണ്. 

- ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന 18 - 8 - 2008 രാവിലെ 
11 മണിക്ക് തുടങ്ങി 16 - 9- 2008 ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിപ്പി 
ക്കുന്നതാണ്. ഓരോ ദർഘാസിനോടൊപ്പം 50 രൂപയുടെ 
മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പിക്കേണ്ട 
താകുന്നു . കേരളത്തിന് പുറത്തുള്ള കമ്പനികളിലേക്ക്മുദ്രപ്പത്രം 


Tender No. -- A3 - 590 / 08/ RIO . 
Cost of original tender forms - Rs. 700 + ST. 

Cost of duplicate tender form - Rs. 400 + ST. 
- The tender should be superscribed due at 11 a. m . on 
| 16- 9 - 2008 and addressed to the Director, Regional 

Institute of Ophthalmology , Government Ophthalmic 
Hospital, Red Cross Road , Thiruvananthapuram - 35 . Last 
date of receipt of tender at 11 a .m . on 16 - 9 - 2008 . Late 
tender will not be accepted . The tenders will be opened 
at 11. 30 a . m . on 16 - 9 - 2008 in the presence of the 
tenderers or their authorised representatives who may be 
present at that time. 

Intending tenderers may on application to the 
Superintendent, Regional Institute of Ophthalmology , 

Government Ophthalmic Hospital, Red Cross Road , 
- Thiruvananthapuram -35 , obtain the requisite tender forms 

on which tenders should be submitted . Application for 
the tender form should be accompanied by a cash 
remittance of Rupees noted above which is the price 
fixed for a form which is not refundable under any 
circumstances. The tender forms are not transferable. Sale 
of tender forms will be closed at 3 p . m . on 15 - 9 - 2008 . 
Cheques, Postage stamp etc . will not be accepted 
towards the cost of tender forms, nor will the forms be 
sent per V.P .P . Duplicate tender forms, if required, will be 
issued at Rupees noted above. 


TENDER NOTICE 


Detailed specifications and special conditions will be 
available with the tender form . 


Further details if any required will have from the 
office of the undersigned in office hours on all working 
days. 

The undersigned reserves the right to split the order 
among two or more tenders if found necessary and also 
to reject any of or all the tenders without assigning any 
reason . 


തിരു വനന്തപുരം ഗവ. കണ്ണാശു പ്രതിയുടെ ആവശ്യ 
ത്തിലേക്ക് ബൈനോക്കുലർ ഇൻഡയറക്ട് ഒഫ്താൽമോ 
മെട്രോസ്കോപ്പ് വിത്ത് സ്റ്റീരിയോ സ്കോപിക് ഇമേജ് 
ഇൻവെർട്ടർ നൽകുന്നതിലേക്ക്മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


ടെൻഡർ നമ്പർ എ2- 590/ 08/ ആർ. ഐ . ഒ. 
അസ്സൽ ടെൻഡർ ഫാറത്തിന്റെ വില - രൂപ 700 + എസ്. ടി . 
ഡ്യൂപ്ലിക്കേറ്റ് ടെൻഡർ ഫാറത്തിന്റെ വില - രൂപ 400 + എസ്. ടി. 

ടെൻഡർ കവറിന്റെ പുറത്ത് ക്വാട്ട് ചെയ്യുന്ന ഉപകരണ 
ത്തിന്റെ ടെണ്ടർ നമ്പർ എഴുതണം. ടെൻഡർ, ഡയറക്ടർ, 
റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജി, ( ഗവ. 
കണ്ണാശുപ്രതി), റെഡ്ക്രോസ് റോഡ്, തിരുവനന്തപുരം എന്ന 
വിലാസത്തിൽ അയയ്ക്കണം. ടെൻഡർ ലഭിക്കേണ്ട അവസാന 
തീയതി 16- 9-2008 രാവിലെ 11 മണിവരെ. താമസിച്ച് കിട്ടുന്ന 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. 16 - 9- 2008 രാവിലെ 11.30 - ന് 
ടെണ്ടർ നൽകിയവരോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ 
തൽസമയം ഹാജരാണെങ്കിൽ അവരുടെ സാന്നിദ്ധ്യത്തിൽ 
ടെണ്ടറുകൾ തുറക്കുന്നതാണ്. (അന്ന് അവധി ദിവസമാണെങ്കിൽ 
അടുത്ത പ്രവർത്തി ദിവസം). 

- ടെണ്ടർ ആവശ്യമുള്ളവർ ടെണ്ടറിനു വേണ്ടി അപേക്ഷ 
സഹിതം മുകളിൽ കാണിച്ചി രി ക്കുന്ന വില സഹിതം 
അപേക്ഷിച്ചാൽ ടെണ്ടർ ഫാറം ലഭിക്കുന്നതാണ്. ഈ ടെണ്ടർ 
ഫാറത്തിലുള്ള ടെൻഡർ മാത്രമേ സ്വീകരിക്കുകയുള്ളു. ടെണ്ടർ 

കൈമാറ്റം ചെയ്യുന്നതല്ല. ടെണ്ടറിന്റെ വില ഒരു കാരണവശാലും 
തിരികെ നൽകുന്നതല്ല. ടെണ്ടർ ഫോറത്തിന്റെ വില ചെക്കുകൾ, 
പോസ്റ്റേജ് സ്റ്റാമ്പ് തുടങ്ങിയ ഇനത്തിൽ സ്വീകരിക്കുന്നതല്ല. 
ടെണ്ടർ വിൽപ്പന 15 - 9- 2008 ഉച്ചയ്ക്ക് 3 മണിക്ക് അവസാനി 
ക്കുന്നതാണ്. 

-- മേൽപ്പറഞ്ഞിരിക്കുന്ന ഉപകരണങ്ങളുടെ വിശദമായ 
വിവരണങ്ങളും ടെണ്ടറിന്റെ പ്രത്യേക നിബന്ധനകളും ടെണ്ടർ 
ഫോറത്തിനോടൊപ്പം ലഭിക്കുന്നതാണ്. 
-- കൂടുതൽ വിശദവിവരങ്ങൾ ആവശ്യമുള്ളവർ എല്ലാ 
പ്രവർത്തി ദിവസങ്ങളിലും ഓഫീസ് സമയത്ത്താഴെ ഒപ്പിട്ടിരി 
ക്കുന്ന ഉദ്യോഗസ്ഥന്റെഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

- മാത്രമല്ല ഒരു കാരണവശാലും പറയാതെ ഭാഗീകമായോ 
മുഴുവനായോ ടെണ്ടർ റദുചെയ്യാനുള്ള അധികാരവും താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥയിൽ നിക്ഷിപ്തമാണ്. 


- No. S2-538 /2008 /IMCH. 

25th July 2008 . 
Sealed tenders are invited for the supply of 
cleaning and miscellaneous articles for the use of Institute 
of Maternal & Child Health , Calicut for one year period . 
Envelop containing tenders should be superscribed with 
tender number and should be addressed to the 
Superintendent, Institute of Maternal & Child Health , 
Medical College , Calicut, Kerala -673 008 . Tenders will be 
opened on 17 - 9 -2008 at 11. 30 a .m . in presence of such of 
the tenderer or their authorized persons who may be 
present at that time. Late tenders will not be accepted . 
Intending tenderers may on application to the 
Superintendent, Institute of Maternals Child Health, 
Medical College , Calicut-8 , Kerala will obtain the required 
tender forms in which the tenders should be submitted . 
Application for tender forms should accompained by the 
cash remittance as noted below for the set of tender forms, 
which will not be refunded under any circumstances . 
Tenders should be accompany EMD amounting to 1 % of 
the total cost of the articles tendered for. The tenders not 
accompanied by sufficient EMD will not be entertained . 
Tender forms are not transferable. Cheque , Postage Stamp, 
Draft etc . will not be accepted towards the cost of tender 
forms. Forms will not be sent by VPP. 

The tenderers should quote the all items trade name, 
guarantee period and manufacturing date . The tenderers 
should be willing to provide sample for selection and 
should be willing to supply the items as per demand 
within the period of current financial year. 

LIST OF ITEMS 
| Sl. No . Name of Items 

Quantity 

(3 ) 


Toilet cleaner 500 ml. 


400 Nos. 


2 


50 Nos. 


25 Nos. 


Stain remover for floor tiles 

( liquid 500 ml) 
Cleaning lotion 500 ml ( floor) 
Coconut Broom (300 gram weight) 
Cob web stick (10 feet length ) 
Latrine Brush ( Toilet use , Plastic ) 
Floor Brush (Plastic Handle ) 
Nail Brush 


1600 Nos. 
200 Nos. 
250 Nos. 
200 Nos. 
100 Nos. 


1000 Nos. 


2200 Nos. 
1500 Nos . 


Swab for floor cleaning 
Toilet soap (125 gram ) 
Carbolic soap (150 gram ) 
Washing soap (250 gram ) 
Cleaning Powder (1 kg . Packet) 
Shaving Blade ( 5 Nos. Packet) 


(Sd .) 
Regional Institute of Ophthalmology, Director. 
Government Ophthalmic ( For and on behalf of the 
Hospital, Thiruvananthapuram. Governor of Kerala ). 


1500 Nos. 
750 Kg. 
2000 Nos. 


- 14 


( 2 ) 


( 3 ) 


വിതരണം ചെയ്യേണ്ട സാധനങ്ങൾ 


കമ 
നമ്പർ 


ഇനത്തിന്റെ പേര് 


എണ്ണം 


100 


1 ടോയിലറ്റ് ക്ലീനർ ( ലിക്വിഡ് 500 എം . എൽ.) 400 

തറയിലെ കറകളയുന്ന ലിക്വിഡ് ക്ലീനർ 
500 എം . എൽ. 
ക്ലീനിംഗ് ലോഷൻ 500 എം . എൽ. ( തറ) 
ഈർക്കിൽ ചൂൽ (300 ഗ്രാം തൂക്കം) 

1600 
മാറാല വടി (10 അടി നീളം) 

200 
ലാടിൻ ബ്രഷ് (പ്ലാസ്റ്റിക്ക്) 

250 
ഫ്ളോർ ബ്രഷ് ( ഫൈബർ/ പ്ലാസ്റ്റിക്ക് പിടി) 200 
നെയിൽ ബ്രഷ് 
തറ തുടച്ച് വൃത്തിയാക്കുന്ന സ്വാബ് 

1000 
10 ടോയ്ലറ്റ് സോപ്പ് ( 125 ഗ്രാം ) 

2200 
11 കാർബോളിക്ക് സോപ്പ് ( 250 ഗ്രാം ) 

1500 
12 അലക്ക് സോപ്പ് (250 ഗ്രാം ) 

1500 
ക്ലീനിംഗ് പൗഡർ (1- കിലോ പാക്കറ്റ്) 

750 
14 ഷേവിംഗ് ബ്ലേഡ് (5 എണ്ണം പാക്കറ്റ്) 
15 പിടിയുള്ള വലിയ ചൂൽ, ഈർക്കിൾ മടഞ്ഞത് 20 
16 തീപ്പെട്ടി ( 10 എണ്ണം പാക്കറ്റ്) 
17 വൈറ്റ് ഫിനോയിൽ (500 എം . എൽ.) 
18 ലിനാനേൻ 20 % ഒരു ലിറ്റർ ബോട്ടിൽ 
19 ഡെൽറ്റാ മെത്തീൻ 2.5 % 1 ലിറ്റർ ബോട്ടിൽ 
20 കൂറ നാശിനി ( പ്രേ മോഡൽ) - 20 - 


2000 


Broom Large (flat edged ) Handle 
type for compound cleaning 20 Nos. 
Match Box ( 10 Nos. packet ) | 10 Nos. 
Perfumed cleaning solution 500 ml. 5000 Nos. 
Lindane 20 % (One litre bottle ) 5 Nos. 
Delta methrine 2.5 % (One litre ) 5 Nos. 

Cockroach killer ( spray model) 20 Nos. 
Cost of tender form ( including tax ): 

Original - Rs. 450 . 
| Duplicate - Rs. 225. 

By post - Rs. 50 (Additional). 
Closing date and time of sale of tender forms 
15 -9 -2008 at 3 p . m . 

Last date and time of receipt of tender form — 16 -9 -2008 
at 5 p . m . 

Opening date and time of tender form — 17- 9 - 2008 at 
11 . 30 a . m . 

Date upto the rates are to be firm — 31- 12 -2009 . 

Further details can be had from the office of the 
undersigned during office hours . 

- കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ 
കേന്ദ്രം ആശുപ്രതിയിലേക്ക് ആവശ്യമുള്ള ക്ലീനിംഗ് സാമഗ്രികൾ 
( സോപ്പുകൾ, ബഷുകൾ, ക്ലീനിംഗ് ബഷുകൾ, ചൂലുകൾ 
മുതലായവ) താഴെ പട്ടികയിൽ പറയുന്ന അളവിൽ വിതരണം 
ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അടക്കം ചെയ്തിട്ടുള്ള 
കവറിനു മുകളിൽ ദർഘാസ് നമ്പർ എഴുതി “സൂപ്രണ്ട്, 
ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് മെറ്റേണൽ ആന്റ് ചൈൽഡ് ഹെൽത്ത്, 

കോഴിക്കോട്- 8, കേരളം എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ട 
താണ്. ദർഘാസുകൾ താഴെ ചേർത്തിട്ടുള്ള തീയതിയിലും, 
സമയത്തും അപ്പോൾ ഹാജരായിട്ടുള്ള ദർഘാസ് സമർപ്പിച്ച 
വ രു ടെ യോ , അവർ ചുമ ത ല പ്പെടു ത്തി യിട്ടുള്ള ഏജന്റു 
മാ രുടെയോ സാന്നിദ്ധ്യ ത്തിൽ 17 - 9 - 2008 - ന് രാവിലെ 
11 .30 മണിക്ക് തുറക്കുന്നതാണ്. വൈകികിട്ടുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ സമർപ്പിക്കാൻ ആഗ്രഹി 
ക്കു ന്ന വർ ഈ ഓഫീസിൽ അപേ ക്ഷി ക്കുന്നപക്ഷം 
ആവ ശ്യ മായ ദർഘാസ് ഫോറ ങ്ങൾ താഴെ കൊടുത്തിരി 
ക്കുന്നപകാരം തുക അടച്ചാൽ ലഭിക്കുന്ന താ ണ് . ദർഘാസ് 

ഫോറ ങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടു ള്ള ത ല്ല . 
ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, ഡാറ്റുകൾ എന്നിവ 
ദർഘാസ് ഫോറത്തിന്റെ വില യായി സ്വീകരിക്കു ന്ന തില്ല . 
ദർഘാസ് ഫോറങ്ങൾ വി . പി. പി . ആയി സ്വീകരിക്കുന്നതല്ല. 
മണി ഓർഡർ സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ ഫോറം തപാലിൽ 
ആവശ്യമു ള്ള വർ തപാൽ ചാർജ്ജായി 50 രൂപ കൂടുതൽ 
അയയ്ക്കേണ്ടതാണ്. ദർഘാസ് സമർപ്പിക്കുന്നവർ വിതരണം 
ചെയ്യുന്ന സാധനങ്ങളുടെ ട്രേഡ് നെയിം, ഗ്യാരണ്ടി, നിർമ്മാണ 
തീയതി എന്നിവ രേഖപ്പെടുത്തണം. കൂടാതെ ആവശ്യപ്പെടുന്ന 
മുറയ്ക്ക് സാമ്പിൾ ഹാജരാക്കേണ്ടതുമാണ്. ടെണ്ടറിൽ പറഞ്ഞ 
സാധ ന ങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഘട്ടം ഘട്ടമായി 
വിതരണം ചെയ്യേണ്ടതാണ്. ടെണ്ടറിനോടൊപ്പം നിരതദ്രവ്യമായി 
ആകെ വിലയുടെ ഒരു ശതമാനം സംഖ്യയ്ക്കുള്ള ബാങ്ക് 

ഡാഫ്റ്റ് സൂപ്രണ്ടിന്റെ പേരിൽ എടുത്ത് അടക്കം ചെയ്തിരി 
ക്കണം. അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 
Gaz . No.35 /2008/DTP (Stores). 


5000 


ദർഘാസ് ഫോറത്തിന്റെ വില 

ഒറിജിനൽ 450 രൂപ ( നികുതിയടക്കം). 
ഡ്യൂപ്ലിക്കേറ്റ്- 225 രൂപ ( നികുതിയടക്കം). 

തപാലിൽ ലഭിക്കുവാൻ 50 രൂപ ( അധികം). 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 15 - 9- 2008, 3 മണി. 

- ദർഘാ സ് ഫോറങ്ങൾ സ്വീക രിക്കുന്ന അ വ സാന 
തീയതിയും സമയവും 16 - 9 - 2008, 5 മണി. 

ദർഘാ സ് തുറക്കുന്ന തീയതിയും സമയവും 
17 - 9 - 2008, 11. 30 മണി. 


ദർഘാസ് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി 31 - 12 - 2009. 

കൂടു തൽ വിവ ര ങ്ങ ൾ പവർ ത്തി സമയത്ത് ഈ 
ഓഫീസിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. ടെണ്ടർ നടപടികൾ 
മുന്നറിയിപ്പില്ലാതെ നീട്ടിവയ്ക്കനോ, നിർത്തിവയ്ക്കാനോ ഉള്ള 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


Institute of Maternal and 
Child Health , 
Kozhikode - 8 . 


- (Sd.) 
Superintendent. 


RE - TENDER NOTICE 


Last date and time of receipt of tender form — 16 -9- 2008 
at 5 p . m .. 

- Opening date and time of tender form - 17 - 9 - 2008 
at 11 a . m . 

Date upto this rates is valid — 31-12-2009 . 

Further details can be had from the office of the 
undersigned . The Superintendent reserve the right to 
Postpone/Cancel the tender process without prior notice 
and the decision taken by the undersigned will be final. 


No. S2 -6735/2007/IMCH. 

25th July 2008 . 
Sealed tenders are invited for the supply of the 
purchase of Plastic buckets and other Plastic items in 
IMCH , Calicut as noted below : 

Cover containing tenders should be supercribed with 
tender Number and should be addressed to the 
Superintendent, Institute of Maternal & Child Health, 
Medical College, Calicut, Kerala -673 008 . The tenders will 
be opened on 17 -9 -2008 at 11 a.m . in presence of such of 
the tenderers or their authorized agents who may be 
present at that time. Late tenders will not be accepted . 
Intending tenderers may on application to the 
Superintendent, Institute of Maternal & Child Health , 
Medical College , Calicut-8 , Kerala will obtain the requisite 
tender forms in which the tenders should be submitted . 
Application for tender forms should be accompained by 
the cash remittance as detailed below for a set of tender 
forms, which will not be refunded under any 
circumstances . The tender forms are not transferable , 
Cheque , Postage stamp , draft etc . will not be accepted 
towards the cost of tender forms. Tender forms will not be 
sent by VPP. Money order will be accepted . If tender 
forms are to be sent by Post Rs. 50 to be paid 
additionally towards the postage charge. 

Tenders should be accompany EMD amounting to 1 % 
of the total cost of the articles tendered for. Tenderers 
should be produce sample of the items and quotated Brand 
Name. These Tenders not accompanied by sufficient EMD 
will not be entertained . 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ 
കേന്ദ്രം ആശുപത്രിയിലേക്ക് ആവശ്യമുള്ള വിവിധ തരത്തി 
ലുള്ള പ്ലാസ്റ്റിക് ബക്കറ്റുകളും മറ്റ് പ്ലാസ്റ്റിക് സാധനങ്ങളും 
വിതരണം ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ മുദ്ര വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അടക്കം 
ചെയ്തിട്ടുള്ള കവറിനുമുകളിൽ ദർഘാസ് നമ്പർ എഴുതി 
സൂപ്രണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റേണൽ ആന്റ് ചൈൽഡ് 
ഹെൽത്ത്, കോഴിക്കോട്- 8, കേരളം എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ താഴെ ചേർത്തിട്ടുള്ള 
തീയതിക ളി ലും , സമയത്തും അപ്പോൾ ഹാജരാ യിട്ടുള്ള 
ദർഘാസ് സമർപ്പിച്ചവരുടെയോ അവർ ചുമതലപ്പെടുത്തി 
യിട്ടുള്ള ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 17 - 9 - 2008 - ന് 
രാവിലെ 11 മണിക്ക് തുറക്കുന്നതാണ്. വൈകിക്കിട്ടുന്ന ദർഘാ 
- സുകൾ പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ സമർപ്പിക്കാൻ 
ആഗ്രഹിക്കുന്നവർ ഈ ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം 
ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ താഴെ കൊടുത്തിരി 
ക്കുന്നപകാരം തുക അടച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ചെക്കുകൾ, 
പോസ്റ്റേജ് സ്റ്റാമ്പു കൾ, ഡാഫ്റ്റുകൾ എന്നിവ ദർഘാസ് 
ഫോറത്തിന്റെ വില യായി സ്വീകരിക്കുന്ന ത ല്ല . ദർഘാസ് 
ഫോറങ്ങൾ വി. പി. പി. ആയി അയയ്ക്കുന്നതല്ല . മണി ഓർഡർ 
സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ ഫോറം തപാലിൽ ആവശ്യ 
മു ള്ള വർ ത പാൽ ചാർജ്ജായി 50 രൂപ കൂടു തൽ 
അടയ്ക്കേണ്ടതാണ്. ടെണ്ടറിനോടൊപ്പം നിരതദ്രവ്യമായി 
ആകെ വിലയുടെ ഒരു ശതമാനം സംഖ്യയ്ക്കുള്ളബാങ്ക് 
ഡാഫ്റ്റ് അടക്കം ചെയ്തിരിക്കണം. വിതരണം ചെയ്യുന്ന സാധ 
ങ്ങളുടെ ബാൻഡ് നെയിം രേഖപ്പെടുത്തുകയും ക്വാളിറ്റി 
പരിശോധനയ്ക്ക് സാമ്പിൾ ഹാജരാക്കേണ്ടതുമാണ്. അല്ലാത്ത 
ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 


Sl. No . 


Name of Items 


Quantity 

Nos. 
35 


| 1 


- 


65 


3 


5 


കമ 
നമ്പർ 


- ഇനം 


അളവ് എണ്ണം 


Plastic Bucket with Lid 50 Litre Green 
Do. 

Blue Colour 
Dം . 

Yellow Colour 
Do. 

Red Colour 
Plastic Bucket with Lid 32 Litre 
Do. 20 Litre 
Plastic mug 500 ml. 
Waste Bucket with Lid (small ) 
Plastic Bucket 10 Litre 
Plastic Dust Pan 
Plastic Bucket with Lid 10 Litre 
white colour 


7 


1 പ്ലാസ്റ്റിക് ബക്കറ്റ് അടപ്പ് 
സഹിതം പച്ച 

- 50 ലിറ്റർ 35 
നീല 

ടി 65 
മഞ്ഞ 

ടി 33 
- ടി . ചുവപ്പ് 

ടി 47 
32 ലിറ്റർ 14 

20 ലിറ്റർ 136 
പ്ലാസ്റ്റിക് മഗ് 

500 എം .എൽ. 120 
- പ്ലാസ്റ്റിക് ബക്കറ്റ് 

10 ലിറ്റർ 65 
വേയ്സ്റ്റ് ബക്കറ്റ് അടപ്പ് സഹിതം ചെറുത് 
പൊടികോരി (പ്ലാസ്റ്റിക്) 

മീഡിയം 
11 പ്ലാസ്റ്റിക് ബക്കറ്റ് വെള്ള ( അടപ്പ് 
- സഹിതം ) 

10 ലിറ്റർ 17 
- ( വിതരണം ചെയ്യുന്ന പ്ലാസ്റ്റിക് ബക്കറ്റുകൾ 5 ഗ്രേഡ് 
ക്വാളിറ്റി ഉണ്ടായിരിക്കണം) 


( All Plastic Buckets provide 5 grade Quality). 
Cost of tender form - Rs. 450 (including tax ). 
If sent by post - Rs. 50 (Additional). 

Closing date and time of sale of tender forms— 
15- 9 - 2008 at 3 p . m . 


ദർഘാസ് ഫോറത്തിന്റെ വില - 450 രൂപ ( നികുതിയടക്കം). 
തപാലിൽ അയയ്ക്കുവാൻ 50 രൂപ ( അധികം ). 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 15 - 9- 2008, 3 മണി. 

ദർ ഘാ സ് ഫോറങ്ങൾ സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും 16 -9- 2008, 5 മണി. 

ദർ ഘാ സ് തുറക്കുന്ന തീയതിയും സമയവും 
17 - 9 - 2008, 11 മണി. 

ദർഘാസ് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി- 31-12- 2009. 

കൂടു തൽ വിവ ര ങ്ങ ൾ പവർത്തി സമയത്ത് ഈ 
ഓഫീസിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. ടെണ്ടർ നടപടികൾ 
മുന്നറിയിപ്പില്ലാതെ നീട്ടിവയ്ക്കാനോ നിർത്തിവയ്ക്കാനോ ഉള്ള 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


postal charges of Rs. 50 for each form . Money orders will 
be accepted only if received within 10 clear working days 
prior to due date for submission of tenders . 

The detailed specification of each equipment will be 
supplied along with tender forms. Further details can be 
had form the college office during working time. Tenders 
should be accompanied by an agreement executed in 
Kerala Government Stamp Paper worth Rs. 50 and EMD 
1 % of the total cost of the items tendered . Tenders 
without agreement and EMD will be rejected . 


Institute of Maternal and 
Child Health , 
Kozhikode - 8 . 


( Sd.) 
Superintendent. 


Medical Education Department 

TENDER NOTICE 


No. C1- 6985 /2008/ TDMCA . 


29th July 2008. 


Separate sealed tenders are invited for the supply of 
the New Nitrous Oxide high pressure searnless steel bulk 
Type Gas Cylinder with neck Ring valve and cap for 
Nitrous Oxide ( 10 Nos.) for Anesthesiology Department of 
T. D . Medical College, Alappuzha . 

Tender No . 32/2008. 
Cost of tender form : 

Original - Rs. 450 . 

Duplicate Rs. 225. 

Last date and time for receipt of tender form 
15- 9-2008 , 1 p . m . 

Date and time of opening of tenders — 15 -9-2008, 3 p. m . 

Tenders should be addressed to the Principal, T. D . 
Medical College, Alappuzha, Pin - 688 005. Tender No. and 
due date should be superscribed on tender envelope . 
Late tenders will not be accepted . The tender will be 
opened at the fixed time on due date noted above in the 
presence of tenderers or their authorized representatives 
who may be present at that time. Indending tenderers 
may obtain tender forms from the undersigned during 
office hours on payment as noted against each items 
which is the price fixed for the forms, Cheques , drafts , 
stamps etc ., will not be accepted towards the cost of the 
tender forms. Duplicate tender, if required , will be issued 
on additional payments as shown in the schedule. Tender 
form is not transferable and the cost is not refundable . 
Tender forms will be supplied to the forms by registered 
post if payment is made by money order inclusive of 


- ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അ ന സ്തേഷ്യാ 
വിഭാഗത്തിലേക്ക് നൈട്രസ് ഓക്സൈഡ് സിലിണ്ടർ ഗ്യാസ് 
ബൾക്ക് സഹിതം ( 10 എണ്ണം) വാങ്ങുന്നതിന് മെഡിക്കൽ 
കോളേജ് പ്രിൻസിപ്പൽ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

- ദർഘാസുകൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ പേർക്ക് സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് 
നമ്പരും തീയതിയും കവറിനുമുകളിൽ രേഖപ്പെടുത്തിയിരിക്കണം. 
താമ സിച്ചുകിട്ടുന്ന ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ താഴെപ്പറയുന്ന തീയതിയിലും സമയത്തും 
സമർപ്പിക്കുന്നവരുടെയോ അവർ നിയോഗിക്കുന്ന പ്രതിനിധിയു 
ടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. 

- ദർഘാസുകൾ ഓഫീസ് സമയത്ത് നിർദ്ദിഷ്ട വിലയ്ക്ക് 
മെഡിക്കൽ കോളേജ് ഓഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ്. 
ചെക്ക്, ഡാഫ്റ്റ്, സ്റ്റാമ്പ് എന്നിവ ദർഘാസിന്റെ വിലയായി 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല . 
വില തിരികെ ലഭിക്കുന്നതുമല്ല . ദർഘാസുകൾ തപാലിൽ 
ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദർഘാസിന്റെ വിലയോടൊപ്പം 
ചാർജ്ജായി 50 രൂപ കൂടി മണിയോർഡറായി അയക്കേണ്ട 
താണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസത്തിന് 
10 പ്രവൃത്തി ദിവസങ്ങൾക്ക് മുൻപ് കിട്ടുന്ന മണിയോർഡറുകൾ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ഉപകരണത്തിന്റെ സാങ്കേതിക 
വിശദാംശങ്ങൾ ദർഘാസിനൊപ്പം ലഭിക്കുന്നതാണ്. ദർഘാസ് 
സമർപ്പിക്കുമ്പോൾ 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ സമ്മതപ്രതവും 
ക്വാട്ടുചെയ്യുന്ന ഉപകരണത്തിന്റെ ആകെ വില യുടെ ഒരു 
ശത മാനം വരുന്ന തുകയ്ക്ക് പ്രിൻസിപ്പാളിന്റെ പേരിൽ 
എടു ത്തിട്ടുള്ള ഡിമാന്റ് ഡാഫ് സ്റ്റോ സ്ഥിര നിക്ഷേപ 
സർട്ടിഫിക്കറ്റോ നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. സമ്മത 
പ്രതവും നിരതദ്രവ്യവും അടക്കംചെയ്യാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതായിരിക്കും. 

ദർഘാസ് നമ്പർ 32/2008. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ രൂപ 450. 

ഡ്യൂപ്ലിക്കേറ്റ് - രൂപ 225. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
- സമയവും 15 - 9 - 2008, 1 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 15 -9- 2008, 
3 മണി. 


T. D . Medical College, 
Alappuzha. 


(Sd.) 
Principal . 


Department of Technical Education 

TENDER NOTICE 


No. D -35/2008 ( 1 ) 

24th July 2008. 
Sealed and competitive tenders are invited 
for the supply of Function Generator Digital Trainer kit , 
VLSI kit, CPLD Trainer kit , Micro controller kit, PLC kit 
etc . required for various Labs in Electronics Engineering 
Department of Govt. Polytechnic College, Vechoochira as 
per the conditions . 


നികുതി അടക്കം അസ്സൽ ദർഘാസ് ഫാറങ്ങളുടെ വില 
440 രൂപയും പകർപ്പ് ദർഘാസ് ഫാറങ്ങളുടെ വില 220 
രൂപയും ആയിരിക്കും. ദർഘാസ് ഫാറം തപാൽവഴി 
ആവശ്യമുള്ളവർ ദർഘാസ് ഫാറത്തിന്റെ വിലയോടൊപ്പം 
35 രൂപ അധികമായി മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. 
മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 1- 9- 2008 
ആയിരിക്കും. ദർഘാസ് ഫാറങ്ങൾ നേരിട്ട് എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 
3 മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫാറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല. ചെക്ക്, ഡാഫ്റ്റ് മുതലായവ ദർഘാസ് 
ഫാറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. 


Estimated Cost - Rs. 1, 84,000 . 


- ദർഘാസിനോടൊപ്പം സാധനങ്ങളുടെ മൊത്തവിലയുടെ 
ഒരു ശതമാനം നിരതദ്രവ്യവും 50 രൂപ വിലയുള്ള കേരള 
മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട ഉടമ്പടിയും സമർപ്പിക്കേണ്ടതാണ്. 
ഉടമ്പടിയും നിരതദവ്യവും ഇല്ലാത്ത ദർഘാസുകൾ 
നിരുപാധികം തിരസ്കരിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിക്കുന്ന 
കവറിനു മുകളിൽ ദർഘാസ് നമ്പരും തീയതിയും 
രേഖപ്പെടുത്തേണ്ടതാണ്. ഉപകരണങ്ങളുടെ വിശദവിവരങ്ങൾ 
ദർഘാസ് ഫോറത്തിനൊപ്പം ലഭിക്കുന്നതാണ്. 


Govt. Polytechnic College , 
Vechoochira . 


( Sd.) 
Principal. 


SHORT TENDER NOTICE 


| Last date and time of sale of tender - 3 - 9- 2008 , 3 p . m . 

Last date and time of receipt of tender - 4-9 -2008 , 11 a. m . 
| Date and time of opening of tenders - 4 - 9 - 2008 , 
2 p . m . 

Cost of tender forms including taxes for each tender 
is Rs. 440 for original and Rs. 220 for duplicate . Those 
who want the same by Registered Post should send 
Rs. 35 extra for each tender. Cheques, Postage Stamps 
D D , Postal Orders etc . will not be accepted towards the 
cost of tender forms. 

Tender forms can be had from the Office of the 
Principal, Govt. Polytechnic College, Vechoochira , 
Pathanamthitta District-686 511 on a cash remittance on 
all working days between 10 a . m . to 3 p . m . upto 
22 - 9 - 2008 money order as the cost of tender form will be 
accepted upto 1 - 9 - 2008. The Tender No. and date 
should be superscribed on the envelop containing the 
tender. The tenderer should send along with the 
Tender on EMD of 1 % of the total cost of article 
tendered by way of DD in favour of the Principal, Govt. 
Polytechnic College , Vechoochira along with an agreement 
duly filled, signed and executed in Kerala Stamp Paper of 
value Rs. 50 . Tenders without agreement and EMD will 
be rejected . Detailed specification will be issued along 
with the tender forms. Tender forms are not transferable . 

വെച്ചൂച്ചിറ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 
ഇലക്ട്രോണിക് സ് വകുപ്പിലേക്കാവശ്യമായ ഫംഗ് ഷൻ 
ജനറേറ്റർ, ഡിജിറ്റൽ ട്രെയിനർ കിറ്റ്, വി. എൽ. എസ്. ഐ . 
കിറ്റ്, സി . പി . എൽ. ഡി . കിറ്റ്, മൈക്രോ കൺട്രോളർ കിറ്റ്, 
പി . എൽ. സി. കിറ്റ് മുതലായവ നൽകുന്നതിലേക്ക്മുദ്രവച്ച 
കവറുകളിൽ മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 35 /2008 (1) 
അടങ്കൽ തുക - രൂപ 1,84,000 

ദർഘാസ് ഫാറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 3- 9- 2008, 3 മണി. 

പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിയും 
സമയവും - 4 - 9- 2008, 11 മണി. 

ദർ ഘാസ് തുറന്ന് പരിശോധിക്കുന്ന തീയതിയും 
സമയവും - 4 -9 - 2008, 2 മണി. 


| No. D1- 01/2008/ EE . 

7th August 2008. 
Tenders are invited for the purchase of equipments 
specified in the schedule to the Electrical Measurement 
Lab of Government Polytechnic College, Pala . 

Estimate Amount - Rs. 1 , 91 ,550 
EMD1%. 
Cost of tender form : 
- Original - Rs. 400 + VAT. 
- Duplicate --Rs. 200 + VAT. 
- By Post - Rs. 470 . 

Last date and time for sale of tender form 
3-9-2008, 12 Noon. 

Last date and time of receipt of tender 
3-9 -2008, 1 p. m . 

Date and time of opening of tender - 3 - 9 - 2008 , 
- 2 p . m . 


പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 
ഇലക് ടിക്ക ൽ മെഷർ മെ ന്റ് ലാബിലേക്ക് പട്ടികയിൽ 
വിവരിക്കുന്ന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക 1,91,550 രൂപ 
നിരതദ്രവ്യം - 1 % 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 400 + മൂ . വ . നി 
ഡ്യൂപ്ലിക്കേറ്റ്- രൂപ 200 + മൂ . വ . നി . 
തപാൽ മാർഗ്ഗം രൂപ 470. 


SHORT TENDER EXTENSION NOTICE 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
MOON03-9- 2008 , 12 mm . 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
MO00103- 9 -2008 23 o 1 cm . 

സ്വീകരിച്ച ദർഘാസുകൾ തുറക്കുന്ന തീയതിയും 
mo010 — 3- 9 -2008 A8 2 2om . 


No. P1/ 933/2008/ME. 

11th August 2008 . 
Due to some technical reasons , the last date for 
receipt of Tender No. P1/04 /2008 -09 due on 28 -7 -2008 for 
the purchase of Workstations and Laptop for CAD /CAM 
Lab of Mechanical Engineering Department is hereby 
extended upto 15 - 9 - 2008 at 3 p . m . 


SCHEDULE 


Si. 


Equipments with Specification 


Quantity 


|_ No . 


1 


DC Compound Motor -with Loading 2 Nos. 
Arrangement 
Shount wound DC Motor 220 /230 V, 3kW , 
1500rpm . Shunt and Armature terminals 
should be brought out seperately on a 
terminal board enabling students to 
conduct experiments . Educational 
laboratory type with 3 or 4 point starter, 
horizontal footmounted, screen protected , 
fan cooled with frictional loading arrange 
ment i.e . water pulley drum with belt 
and spring balance arrangements . It 
should also be provided with facilities 
for tachometer speed measurement. 
Tachometer - Prestige hand tachometer 3 Nos. 
analog type with full set of accessories 
0 - 10000 RPM 
DC Power Supplies - 

3 Nos. 
Voltage: 0- 15V 
Current: 0 - 10A 
DC regulated , short circuit & over load 
protected having meters for voltage and 
current measurements 


2 


E .M .D . — 1 % 
Cost of tender form ( including VAT): 
Original : 

Direct - Rs. 728. 

By Post - Rs. 758 . 
Duplicate: 

Direct - Rs. 416 . 

By Post - Rs. 446 . 
Due date and time of tender — 15 - 9-2008 , 3 p . m . 
Opening date and time of tender — 16 -9-2008, 11 a. m . 

Tenders should be superscribed as Tender 
No. P1/ 04 / 2008 -09 due on 15 - 9 - 2008 at 3 p . m . and 
addressed to the undersigned to reach him before 
15 - 9 - 2008 at 3 p . m . Late tenders will not be accepted . 
The tenders will be opened at 11 a .m . on 16 -8 - 2008 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 

Intending tenderers may on application to the 
undersigned to obtain the requisite tender forms on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance of 
Rs. 728 including VAT which is the price fixed for the 
same and which is non -refundable under any 
circumstances. The tender forms are not transferable. Sale 
of tender form will be closed at 2 p . m . on 15 - 9 - 2008. 
Drafts, Cheques, Postage Stamps etc. will not be accepted 
towards the cost of forms, nor will the form be sent per 
V .P. P. Duplicate tender forms, if required will be issued at 
Rs. 416 including VAT per copy . 

As per tender condition the tenderer should sent 
along with his tender an agreement executed and signed 
in Kerala Stamp Paper of value of Rs. 50 and an EMD of 
1 % of the total cost of the articles tendered . Tenders 
without agreement and EMD will be rejected . Those who 
want the tender form by post should send Rs. 758 
including VAT by Money Order to the undersigned. 
Outside firms who desire to get Kerala Stamp Paper should 
send an additional amount of Rs . 60 along with the cost 
of tender forms. 


1 No. 


Star/Delta Starter - Star /Delta Starter 
suitable for 3 Phase 440V 5 HP motor 
(Fully Automatic ) 


Rheostat 

800 S2 1.5 A 


3 Nos . 


270 22 1.5 A 


110 12 2 .5 A 
110 12 5 A 
11.5 12 10 A 


50 12 5 A 


8 .5 22 10 A 


- കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ കാഡ് കാം 
ലാബിലേക്ക് ആവശ്യമായ വർക്ക് സ്റ്റേഷനുകളും ലാപ്പ്ടോപ്പും 
0100m 00g/molĎ Dum1.210m 01/04 /2008 - 09 mmid 
Börelomj el mocool Abom 6013908 15 - 9 - 2008 - 30 
തീയതി വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. 


Govt. Polytechnic College, 
Pala . 


( Sd .) 
Principal. 


Gaz . No . 35 /2008 /DTP (Stores ). 


10 


നിരതദ്രവ്യം - 1 %. 
ദർഘാസ് വില ( വാറ്റ് ഉൾപ്പെടെ): 
അസ്സൽ: 

നേരിട്ട് രൂപ 728. 
തപാലിൽ രൂപ 758. 


പകർപ്പ്: 

നേരിട്ട് രൂപ 416. 
തപാലിൽ - രൂപ 446. 


ദർഘാസുകൾ ആവശ്യമുള്ളവർ 728 രൂപ ( നികുതി 
ഉൾപ്പെടെ) വില നൽകി ദർഘാസ് ഫാറങ്ങൾ വാങ്ങേണ്ടതാണ്. 
15 - 9 - 2008 - ന് ഉച്ചയ്ക്ക് 2 മണി വരെ ദർഘാസ് ഫാറങ്ങൾ 
വാങ്ങാവുന്നതാണ്. ദർഘാസ് ഫാറങ്ങ ൾ യാതൊരു 
കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ചെക്ക്, 
ഡാഫ്റ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ് തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല. 
വി . പി . പി. ആയി ദർഘാസ് ഫാറങ്ങൾ അയയ്ക്കുന്നതല്ല . 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ ഒരു 
പതിക്ക് 446 രൂപ ( നികുതി ഉൾപ്പെടെ) കൂടി 
അയയ്ക്കേണ്ടതാണ്. 

- ദർഘാസ് നിയമമനുസരിച്ച് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 
ദർഘാസിനൊപ്പം 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ 
സമ്മതപത്രവും 1 % നിരതദ്രവ്യവും വയ്ക്കേണ്ടതാണ്. 
സമ്മതപത്രവും നിരതദ്രവ്യവും ഇല്ലാത്ത ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ തപാൽ വഴി 
ആവശ്യമുള്ളവർ 758 രൂപ മണിയോർഡറായി പ്രിൻസിപ്പാൾ, 
ഗവ : എഞ്ചിനീയറിംഗ് കോളേജ്, വെസ്റ്റ്ഹിൽ പി . ഒ ., 
കോഴിക്കോട്- 673 005 എന്ന പേരിൽ അയച്ചുതരേണ്ടതാണ്. 
കേരളത്തിന് പുറത്തുള്ള കമ്പനിക്കാർക്ക് കേരള മുദ്രപ്പത്രം 
ആവശ്യമാണെങ്കിൽ ദർഘാസ് ഫാറത്തിന്റെ വിലയോടൊപ്പം 
60 രൂപ കൂടി അധികമായി അയയ്ക്കേണ്ടതാണ്. 


ദർഘാസ് ഫോറം ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും- 15 - 9 - 2008, 3 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16 - 9 - 2008, 
11 മണി. 


- ദർഘാസ് സമർപ്പിക്കുന്ന കവറിന് മുകളിൽ ദർഘാസ് 
നമ്പർ പി1/ 04 /2008- 09, തീയതി 15 - 9- 2008 ഇവ രേഖപ്പെടുത്തി 
താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥന്15- 9- 2008 - ന് 3 മണിക്ക് മുൻപ് 
സമർപ്പിക്കേണ്ടതാണ്. താമസിച്ച് കിട്ടുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ 16- 9- 2008- ന് രാവിലെ 
11 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ച ആളുകളുടെ 
സാന്നിദ്ധ്യത്തിൽ ആധികാരികമായി തുറക്കുന്നതാണ്. 


Govt. Engineering College, 
Kozhikode . 


( Sd.) 
Principal. 


